GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


25th AUG . 2020] 


COMMISSIONERATE OF LAND REVENUE 


6078 


( 2 ) 


റഫ് . ബി3-7279 / 2020 . 


2020 ജൂലൈ 13 . 


നമ്പർ ജി1-5603 2020 . 


2020 ജൂൺ 1 . 


തല ശ്ശേരി താലൂക്കിൽ എര ഞ്ഞാളി വില്ലേജിൽ 
എരഞ്ഞോളി ദേശത്ത് കൊല്ലങ്കണ്ടി വീട്ടിൽ എൻ . കെ . ജയന്ത് 
S /o എൻ . കെ . ഗോപാലൻ എന്നയാൾ മരിച്ചു പോയെന്നും 
ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ മിഥുൻ, എൻ . പി . സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീ സർവഴി അന്വേഷണം 
നട ത്തി യ തിൽ ടിയാൻ 16 - 2 -2 02 0 -ാം തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 3 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


തളിപ്പറമ്പ് താലൂക്കിൽ തളിപ്പറമ്പ അംശം തൃഛംബരം 
ദേശത്ത് ഒതയോത്ത് വീട്ടിൽ ഗോവിന്ദൻ, ഒ . എന്നയാൾ 
29-2- 2-02 0 - ാം തീയതി മരണപ്പെട്ടി രിക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാര്യ കോമളം , കെ . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറ യു ന്ന 4 ( നാല് ) പേരാണ് അന ന്ത രാ വ കാ ശി 
കളായിട്ടുള്ളതെന്നറിയുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


ബന്ധം 


1 


കോമളം , കെ . 


ഭാര്യ 


55 


1 


ഭാര്യ 


53 


2 


മകൾ 


33 


2 


മൃദുല , പി . ടി . 
മിഥുൻ, എൻ . പി . 
പൂജ , എൻ . പി . 


മകൻ 


30 


3 


രമ്യ , ഒ . 
മിഥുൻ ഗോവിന്ദ് 
ദേവകി, ഒ . 


മകൻ 


29 


3 


മകൾ 


28 


4 


മാതാവ് 


83 


മേൽപ്പറ ഞ്ഞ വ രാ ണ് 

പരേ തന്റെ അവ കാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം തലശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തളിപ്പറമ്പ് തഹ ശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ട താണ്. അവധി കഴിഞ്ഞു വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 3 ) 


താലൂക്കാഫീസ്, 
തലശ്ശേരി. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


നമ്പർ ജി1-5604 2020. 


2020 ജൂൺ 1 . 


Thaliparamba Taluk 


തളിപ്പറമ്പ് താലൂക്കിൽ ചുഴലി അംശം കൊളത്തൂർ 
ദേശത്ത് പാർവ്വതി ചെറു വോ ടൻ വീട്ടിൽ എന്ന വർ 
5-2-2010 -ാം തീയതി മരണപ്പെട്ടിരിക്കു ന്നു . ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ 
മകൾ യശോ ദ , സി . വി . സമർപ്പിച്ച അപേക്ഷ യി മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മുഖാന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ 

പറ യു ന്ന ഒരാൾ 

മാതമാണ് 
അനന്തരാവകാശിയായിട്ടുള്ളതെന്നറിയുന്നു . 


പരസ്യം 


( 1 ) 


താഴ 


നമ്പർ ജി1-5529 2020 . 


2020 ജൂൺ 1 . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ബം 


യശോദ , സി . വി . 


മകൾ 


64 


തളിപ്പറമ്പ് താലൂക്കിൽ വെള്ളാട് അംശം നടു വിൽ 
ദേശത്ത് മഠത്തിൽ വീട്ടിൽ ദാമോദരൻ എന്നയാൾ 24-12-1998 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകൾ ശോഭന മോഹനൻ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 4 
( നാല്) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു . 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തളിപ്പറമ്പ് തഹ ശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


ശോഭന മോഹനൻ 


മകൾ 


62 


( 4 ) 


2 


മകൻ 


59 


സുരേന്ദ്രൻ മഠത്തിൽ 
ഉഷ ഗോപിനാഥൻ 


3 


മകൾ 


60 


4 


ലൈല ഭായി രമ 


55 


3 3 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തളിപ്പറമ്പ തഹശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ട താണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


നമ്പർ ജി1-5602 / 2020 . 

2020 ജൂൺ 1 . 
തളിപ്പറമ്പ് താലൂക്കിൽ ചുഴലി അംശം ചുഴലി ദേശത്ത് 
തെയ്യ ത്തും വളപ്പിൽ വീട്ടിൽ ടി . വി . കല്ല്യാണി എന്നവർ 
11-1-2018- ാം തീയതി മരണപ്പെട്ടിരിക്കു ന്നു . ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ 
മരണപ്പെട്ട മകൾ ദേവിയുടെ മകൻ അനീഷ് , ടി . വി . സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന ഒരാൾ മാത്രമാണ് 
അനന്തരാവകാശിയായിട്ടുള്ളതെന്നറിയുന്നു . 


264 


25th AUG . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


6079 


പേര് 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


അനീഷ്, ടി . വി . 


മരണപ്പെട്ട 

മകൾ 
ദേവിയുടെ 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തളിപ്പറമ്പ തഹ ശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


മകൻ 


37 


( 7 ) 


മേൽപ്പറഞ്ഞയാളെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ തഹശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ ജി1-5640 2020 . 


2020 ജൂൺ 3 . 


( 5 ) 


നമ്പർ ജി1-5555 2020. 


2020 ജൂൺ 1 . 


തളിപ്പറമ്പ് താലൂക്കിൽ മോറാഴ അംശം കാനൂൽ ദേശത്ത് 
കുന്നത്ത് വളപ്പിൽ വീട്ടിൽ ഗോവിന്ദൻ , കെ . വി . എന്നയാൾ 
1-10-2017 - ാം തീയതി മരണപ്പെ ട്ടി രിക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാര്യ സരോജിനി, വി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയു ന്ന 3 (മൂന്ന്) പേരാണ് അനന്തരാവകാശികൾ 
ആയിട്ടുള്ളതെന്നറിയുന്നു . 


തളിപ്പറമ്പ് താലൂക്കിൽ കുറുമാത്തൂർ അംശം കുറുമാത്തൂർ 
ദേശത്ത് കൊല്ലറ വീട്ടിൽ സരോജിനി, കെ . കെ . എന്നവർ 
14-3-2020 -ാം തീയതി മരണപ്പെട്ടിരിക്കു ന്നു . ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ 
മകൻ സന്ദീപ്, കെ . കെ . സമർപ്പിച്ച അപേക്ഷ യിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം അ ന്വേഷണം 
നട ത്തി യ തിൽ 

പറ യു ന്ന 3 (മൂന്ന് ) പേരാണ് 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


താഴ 


1 


സരോജിനി, വി . 


ഭാര്യ 


62 


2 


മകൾ 


35 


വിദ്യ , വി . 
വിനീഷ്, വി . 


പേര് 


3 


മകൻ 


ക്രമ 


33 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


ഭർത്താവ് 


67 


2 


ഗോവിന്ദൻ, കെ . വി . 
സനോജ്, കെ . കെ . 
സന്ദീപ്, കെ . കെ . 


മകൻ 


30 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തളിപ്പറമ്പ് തഹ ശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞു വരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


3 


27 


( 8 ) 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തളിപ്പറമ്പ തഹശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ ജി1-56712020. 


2020 ജൂൺ 3 . 


(6 ) 


തളിപ്പറമ്പ് താലൂക്കിൽ മോറാഴ അംശം മോറാഴ ദേശത്ത് 
ചാലിൽ വീട്ടിൽ റീന , കെ . വി . എന്നവർ 8-1-2020 -ാം തീയതി 
മരണപ്പെട്ടി രിക്കു ന്നു . ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ ഭർത്താവ് സി . രവീന്ദ്രൻ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
4 ( നാല്) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു . 


നമ്പർ ജി1-5528 2020 . 


2020 ജൂൺ 1 . 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


തളി പ്പ റമ്പ താ ലൂ ക്കിൽ ( ശീക ണ് രാ പുരം അംശം 
നെടുങ്ങോം ദേശത്ത് കൊവ്വൽ പുതിയ പുരയിൽ വീട്ടിൽ 
വെള്ളാൽ മൂസാൻ എന്നയാൾ 13- 8- 19 93- ാം തീയതി 
മ രണപ്പെട്ടി രിക്കു ന്നു . ടിയാന്റെ അനന്ത രാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ ആയിഷ , കെ . പി . 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാ ഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 4 
( നാല്) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു . 


1 


സി . രവീന്ദ്രൻ 


ഭർത്താവ് 


54 


2 


മകൾ 


21 


രശ്മി, ടി . 
രജിത , ടി . 


3 


19 


3 3 


പേര് 


4 


മകൻ 


അഖിലേഷ്, ടി . 


16 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


1 


ആയിഷ , കെ . പി . 


ഭാര്യ 


67 


2 


മറിയം , കെ . പി . 


മകൾ 


48 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തളിപ്പറമ്പ് തഹശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


3 


43 


കുഞ്ഞാത്തു , കെ . പി . 
മുഹമ്മദ് കുഞ്ഞി, കെ . പി . 


4 


മകൻ 


39 


265 


25th AUG. 2020 ] 


COMMISSIONERATE OF LAND REVENUE 


6080 


( 11 ) 


നമ്പർ ജി1-5670 / 2020 . 


2020 ജൂൺ 3 . 


നമ്പർ ജി1-5669 2020 . 


2020 ജൂൺ 3 . 


തളിപ്പറമ്പ് താലൂക്കിൽ മോറാഴ അംശം കാനൂൽ ദേശത്ത് 
ഇടവൻ പുതിയ വീട്ടിൽ ചാത്തുക്കുട്ടി നമ്പ്യാർ എന്നയാൾ 
25-5- 2005- ാം തീയതി മരണപ്പെ ട്ടി രിക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
മകൻ രാജൻ, ടി . പി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറ യു ന്ന 4 ( നാല്) പേരാണ് അനന്ത രാവകാശി 
കളായിട്ടുള്ളതെന്നറിയുന്നു . 


തളിപ്പറമ്പ് താലൂക്കിൽ തളിപ്പറമ്പ അംശം തൃഛംബരം 
ദേശത്ത് കൃഷ്ണലക്ഷ്മി വീട്ടിൽ ലക്ഷ്മിക്കുട്ടി, കെ . എന്നവർ 
22-4-2020 -ാം തീയതി മരണപ്പെട്ടി രിക്കു ന്നു . ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ 
മകൾ പുഷ്പവല്ലി, കെ . വി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ മുഖാ ന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ 

പറ യു ന്ന 3 (മൂന്ന്) പേരാണ് 
അനന്തരാവകാശികൾ ആയിട്ടുള്ളതെന്നറിയുന്നു . 


താ ഴ 


പേര് 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


പത്മനാഭൻ, കെ . വി . 


മകൻ 


66 


1 


എം . എം . പുരുഷോത്തമൻ 


മകൻ 


66 


2 


വേണു , കെ . 


60 


3 


2 


ടി . പി . രാജൻ 


60 


3 


പുഷ്പവല്ലി, കെ . വി . 


മകൾ 


50 


3 


ടി . പി . രാമചന്ദ്രൻ 


55 


4 


ടി . പി . ലക്ഷ്മണൻ 


52 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ തഹശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തളിപ്പറമ്പ തഹ ശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ട താണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 12 ) 


നമ്പർ ജി1-6029 2020. 


2020 ജൂൺ 18 . 


( 10 ) 


നമ്പർ ജി1-5641 / 2020 . 


2020 ജൂൺ 3 . 


ജ . 


തളിപ്പറമ്പ് താലൂക്കിൽ മോറാഴ അംശം കാനൂൽ ദേശത്ത് 
കാവിൽ വളപ്പിൽ വീട്ടിൽ കെ . വി . കൃഷ്ണൻ എന്നയാൾ 
15-11-2018 - ാം തീയതി മരണപ്പെട്ടി രിക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാര്യ ഗിരിജ , വി . വി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്ന 4 ( നാല്) പേരാണ് അനന്തരാവകാശികൾ 
ആയിട്ടുള്ളതെന്നറിയുന്നു . 


തളിപ്പറമ്പ് താലൂക്കിൽ പട്ടുവം അംശം മുള്ളൂൽ ദേശത്ത് 

ജെ . നിവാസിൽ എം . വി . കു മാ ര ൻ എന്നയാൾ 
21-1-2020- ാം തീയതി മരണപ്പെ ട്ടി രിക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
മകൾ ജീഷ് , എം . വി . സമർപ്പിച്ച അപേക്ഷ യി മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ മു ഖാ ന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ താഴെ പറ യു ന്ന 4 ( നാല് ) പേരാണ് 
അനന്തരാവകാശികൾ ആയിട്ടുള്ളതെന്നറിയുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബം 


കമ് 


പേര് 


പരേതനുമായുള്ള വയസ് 


1 


എ . പി . ഗിരിജ 


ഭാര്യ 


70 


നമ്പർ 


ബം 


2 


ജീജ , എം . വി . 


മകൾ 


46 


1 


ഗിരിജ , വി . വി . 


ഭാര്യ 


59 


3 


ജീന ജയന്ത് 


44 


: 


2 


ലിജ , ടി . 


മകൾ 


37 


4 


ജീഷ് , എം . വി . 


36 


3 


ലിജിത് , കെ . വി . 


മകൻ 


36 


4 


സജന , കെ . വി . 


മകൾ 


32 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തളിപ്പറമ്പ് തഹശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം തളിപ്പറമ്പ് തഹശീൽദാരെ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. അവധി കഴിഞ്ഞുവരുന്നതോ 
തപാലിൽ വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
തളിപ്പറമ്പ . 


( ഒപ്പ് ) 
തഹശീൽദാർ. 


266 


